Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th December 2013 
2013 ഡിസംബർ 24 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Pousha 1935 
1935 പൌഷം 3 


PART III 


Stores Purchase 


Industrial Training Department 

TENDER NOTICES 
No. A7/1497/2012. 

26th November 2013. 


- (1) 

Package 3 
Sealed competitive tenders are invited for the supply 
of Computer Hardware Items for Mechanical Computer 
Hardware Trade Government ITI, Attingal. 

Tender No. - A7/ 1497 / 12 , Package 3 . 
Cost of tender form : 

Original 7 1,400 + VAT @ 4 %. 

Duplicate X 700 + VAT @ 4 %. 
Last date and time of sale of tender form 
6 -1 - 2014, 12 Noon . 


പോൽഓർഡർ എന്നീ രീതികളിൽ ദർഘാസ് വില 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. ഡപ്ലിക്കേറ്റ് ദർഘാസ് ഫോറം ആവശ്യ 
മുള്ളവർ നിശ്ചിത തുകയായ 1 208 അടച്ച് ആവശ്യപ്പെടാവു 
ന്ന താ ണ്. ദർഘാസ് വില യായി അടച്ച തുക യാതൊരു 
കാര ണ വ ശാലും തിരിച്ച് നൽകു ന്ന ത ല്ല . പൂരിപ്പിച്ച 
ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തുന്ന മൊത്തം വിലയുടെ 
1 % തുക ഇ . എം . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിൽ കൊടുത്തിട്ടുള്ള കരാർ 
മാതൃകയിൽ 7 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ 
ഒപ്പിട്ട് ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും കാരണം കൂടാതെ നിരസിക്കുന്നതിനുമുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


LIST OF ITEMS 


Last date and time of receipt of sealed tenders — 
6- 1- 2014, 2 p . m . 

Date and time of opening of sealed tenders 
6-1- 2014, 4 p. m . 

Detailed Specification and quantity will be available at 
www .itiattingal.kerala.gov. in 

The cost of the tender forms will be accepted only 
by Cash or Money Order. The tender should be 
superscribed with tender number, date and addressed to 
the Principal , ITI, Attingal , Pin -695 101. Late tenders will 
not be accepted . 1 % of the total cost should be enclosed 
as Earnest Money Deposit . The tender in original should 
be accompanied with preliminary agreement in Kerala 
Stamp Paper worth * 100, otherwise the tender will not be 
considered . Validity period of price quoted should be 
3 months from the date of opening of the tender, 
otherwise will be rejected . Stamp Paper will be forwarded to 
the firm outside Kerala if required by remitting 3 125 
separately by money order. Tender forms are not 
transferable. The form can be had on payment of 25 % of 
the cost of form to the firms having SSI registration . 
Further details if necessary please contact to the above 
mentioned address during working hours. 

വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തി 
ക്കുന്ന ആറ്റിങ്ങൽ ഐ . ടി. ഐ .- യിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യാൻ 
താൽപ്പര്യമുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - A7/ 1497 /12 , Package 3 . 


LAN Cards , Motherboards ( of different make) , 
Cabinets , Processors (of different make ), Hard Disk (500 
GB or better ), Optical Drives, LED Monitors, Pen Drives, 
External Hard disk , External DVD Writer, Keyboards, 
Mouse , SMPS , Blu -Ray drive and player, External Hard 
Disk , Scanner, Modem , Hardware and Network Trainer Kit , 
Tablet PC , Network storage, Digital Camera, HD Display , 
Card Reader, Game Video Card , HD Digital Camcorder, 
Network Camera (Out door/ Indoor ), Router, Wireless 
Network Adapter, Wireless Access Point, Managed Layer 2 
Ethernet Switch 24 port , Managed layer 3 Ethernet Switch 
24 port, Network Training System , Network and Internet 
Security Trainer. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


Package 5 
Sealed competitive tenders are invited for the Supply 
of Network Equipments for Mechanic Computer Hardware 
Trade for ITI, Attingal. 

Tender No . -- A7 /1497/12 , Package V. 


Cost of tender form : 

- Original 7 400 + VAT @ 4 %. 

Duplicate * 200 + VAT @ 4 % . 
Last date and time of sale of tender form 
6- 1 -2014, 12 Noon . 


ഒറിജിനൽ ? 1,400 + വാറ്റ് @ 4 %. 

ഡ്യൂപ്ലിക്കേറ്റ് - 700 + വാറ്റ് @ 4 %. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 6 - 1- 2014, 12 മണി. 

മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 6 -1-2014, 2 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
6 - 1- 2014 , 4 മണി. 

- വിശദ വിവരങ്ങൾ www.itiattingal.kerala. gov.in എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

ദർഘാസുകളുടെ കവറിനു പുറത്ത് ദർഘാസ് നമ്പരും 
തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 

ഐ . ടി . ഐ ., ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. താമസിച്ചു വരുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീക രിക്കു ന്ന തില്ല . ദർഘാസുകൾ നിശ്ചയിച്ച സമയത്ത് 
അപ്പോൾ ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവർ 
ചു മ ത ല പ്പെ ടു ത്തിയി രിക്കുന്ന പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില അടച്ച് 
അപേക്ഷിക്കേ ണ്ട താ ണ് . വില ( പ്രിൻസിപ്പാളിന്റെ പേരിൽ 
മണിയോർഡർ ആയും അയയ്ക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ്, ചെക്ക്, 


Last date and time of receipt of sealed tenders — 
6-1-2014, 2 p. m. 

Date and time of opening of sealed tenders 
6 -1-2014, 4 p . m . 

Detailed Specification and quantity will be available at 
www . itiattingal.kerala.gov. in . 

The cost of the tender forms will be accepted only 
by Cash or Money Order. The tender should be 
superscribed with Tender Number, date and addressed to 
the Principal, ITI, Attingal, Pin -695 101. Late tenders will 
not be accepted . 1 % of the total cost should be enclosed 
as Earnest Money Deposit. The tender in original should 
be accompanied with preliminary agreement in Kerala 


Stamp Paper worth * 100 , otherwise the tender will 
not be considered. Validity period of price quoted should 


സ്വീകരിക്കുന്നതിനും കാരണം കൂടാതെ നിരസിക്കുന്നതിനുമുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


LIST OF ITEMS 


3 months from the date of opening of the tender, 
otherwise will be rejected . Stamp Paper will be forwarded to 
the firm outside Kerala if required by remitting * 125 
separately by money order. Tender forms are not 
transferable . The form can be had on payment of 25 % of 
the cost of form to the firms having SSI registration . 
Further details if necessary please contact to the above 
mentioned address during working hours. 

- വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തി 
ക്കുന്ന ആറ്റിങ്ങൽ ഐ . ടി . ഐ .- ലേക്ക് ആവശ്യമായ താഴെ 
പറ യുന്ന ഉപക ര ണ ങ്ങൾ വിത ര ണം ചെയ്യാൻ 
താൽ പ ര്യ മുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - A7/1497 /12, Package V . 


- LAN Cable tester, Network cables - UTP, Network 
| Cables - Fibre , LAN Cards, Multimode Fibre ( MMF ) 
Cable , Single Mode Fibre (SMF) Cable, Cat 5E Cable , Cat 6 
Cable , Cat 7 Cable , Power Meter, Fibre Module — SX , LX 
Module , Media Convertor, 24 port UTP jack panel , Fibre 
jack panel, SC Couplers , SC Pigtails , RJ-45 connector, Fluke 
Meter (Line Tester), MMF SC - LC , MMF ST- ST, MMF ST 
LC , Crimping Tools, Switch with POE ports, POE adapters, 
Fibre Splicing Machine, UTM Device for Network Security . 


| ( 3) 


ദർഘാസ് ഫോറത്തിന്റെ വില : 


Package 6 
Sealed competitive tenders are invited for the supply 
of Windows Server Operating System for Mechanical 
Computer Hardware Trade for ITI, Attingal. 

Tender No. -- A7/1497/12 , Package- VI. 


ഒറിജിനൽ ? 400 + വാറ്റ് @ 4 %. 


ഡ്യൂപ്ലിക്കേറ്റ് - 3 200 + വാറ്റ് @ 4 %. 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 6 - 1-2014 , 12 മണി. 

മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 6 - 1- 2014, 2 മണി. 


Cost of tender form : 

Original X 500 + VAT @ 4 %. 

| Duplicate X 300 + VAT @ 4 %. 
Last date and time of sale of tender form 
6 -1- 2014, 12 Noon. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
6 - 1 - 2014, 4 മണി. 


Last date and time of receipt of sealed tenders — 
- 6- 1- 2014, 2 p . m . 


Date and time of opening of sealed tenders 
6 -1 - 2014, 4 p . m . 


വിശദവിവരങ്ങൾ www.itiattingal.kerala .gov.in എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

ദർഘാസുകളുടെ കവറിനു പുറത്ത് ദർഘാസ് നമ്പരും 
തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 
ഐ . ടി . ഐ ., ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. താമസിച്ചുവരുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസുകൾ നിശ്ചയിച്ച സമയത്ത് 
അപ്പോൾ ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവർ 
ചു മ ത ല പ്പെടു ത്തിയി രി ക്കുന്ന പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില അടച്ച് 
അപേക്ഷിക്കേ ണ്ട താ ണ്. വില പിൻസിപ്പാളിന്റെ പേരിൽ 
മണിയോർഡർ ആയും അയയ്ക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ്, ചെക്ക്, 
പോൽഓർഡർ എന്നീ രീതികളിൽ ദർഘാസ് വില 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാവുന്നതല്ല . ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറം ആവശ്യ 
മുള്ളവർക്ക് നിശ്ചിത തുക (R 208 ) അടച്ച് ആവശ്യപ്പെടാവു 
ന്ന താ ണ്. ദർഘാസ് വില യായി അടച്ച തുക യാതൊരു 
കാര ണ വ ശാലും തിരിച്ചു നൽകു ന്ന ത ല്ല . പൂ രി പ്പിച്ച 
ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തുന്ന മൊത്തം വിലയുടെ 
1 % തുക ഇ . എം . ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിൽ കൊടുത്തിട്ടുള്ള കരാർ 
മാതൃകയിൽ ? 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ 
ഒപ്പിട്ട് ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 


The cost of the tender forms will be accepted only 
by Cash or Money Order. The tender should be 
superscribed with Tender Number , date and addressed to 
the Principal, ITI Attingal, Pin -695 101. Late tenders will 
not be accepted . 1 % of the total cost should be enclosed 
as Earnest Money Deposit. The tender in original should 
be accompanied with preliminary agreement in Kerala 
Stamp Paper worth * 100 , otherwise the tender will not be 
considered . Validity period of price quoted should be 
3 months from the date of opening of the tender, 
otherwise will be rejected . Stamp Paper will be forwarded 
to the firm outside Kerala if required by remitting 3 125 
separately by money order. Tender forms are not 
transferable. The form can be had on payment of 25 % of 
the cost of form to the firms having SSI registration . 
Further details if necessary please contact to the above 
mentioned address during working hours. 

- വ്യാവസായിക പരിശീലന വകു പ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ഐ . ടി. ഐ .- ലേക്ക് ആവശ്യമായ 
താഴെ പറയുന്ന ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യുവാൻ 
താൽ പ ര്യ മുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ A7/ 1497/12, Package VI. 


ദർഘാസ് ഫാറത്തിന്റെ വില : 


ഒറിജിനൽ - 400 + വാറ്റ് @ 4 %. 

ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ് @ 4 %. 
ദർഘാസ് ഫാറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 6 - 1- 2014 , 12 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 1- 2014, 2 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
6 -1- 2014 , 4 മണി. 

ദർഘാസുകളുടെ കവറിനു പുറത്ത് ദർഘാസ് നമ്പരും 
തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 

ഐ . ടി. ഐ ., ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. താമസിച്ചുവരുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീക രിക്കു ന്നതല്ല. ദർഘാസുകൾ നിശ്ചയിച്ച സമയത്ത് 
അപ്പോൾ ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവർ 
ചു മ ത ല പ്പെ ടു ത്തിയി രി ക്കുന്ന പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ് ഫാറത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില തുക അടച്ച് 
അപേക്ഷിക്കേ ണ്ട താ ണ്. വില പ്രിൻസിപ്പാളിന്റെ പേരിൽ 
മണിയോർഡർ ആയും അയയ്ക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ്, ചെക്ക്, 
പോൽഓർഡർ എന്നീ രീതികളിൽ ദർഘാസ് വില 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫാറം കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫാറം ആവശ്യ 
മുള്ളവർ നിശ്ചിത തുക ( 8 208 ) അടച്ച് ആവശ്യപ്പെടാവു 
ന്ന താണ്. ദർഘാസ് വില യായി അടച്ച തുക യാതൊരു 
കാര ണ വ ശാലും തിരിച്ചു നൽകു ന്ന ത ല്ല . പൂ രി പ്പിച്ച 
ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തുന്ന മൊത്തം വിലയുടെ 
1 % തുക ഇ . എം . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫാറ ത്തിൽ കൊടുത്തിട്ടുള്ള കരാർ 
മാതൃകയിൽ ? 100 - ന്റെ കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ കരാർ 
ഒപ്പിട്ട് ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും കാരണംകൂടാതെ നിരസിക്കുന്നതിനുമുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


LIST OF ITEMS 


Windows Server Operating System 
Windows server 2012 Standard — 2 Nos . 


Office of the Principal, 
ITI, Attingal. 


( Sd.) 
Principal. 


